Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2021 -2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 16 








തിരുവനന്തപുരം, 16th February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 4 7 
Vol. X Thiruvananthapuram, 4th Kumbham 1196 No. 
1942 മാഘം 27 
Tuesday 


27th Magha 1942 








PART 111 


Commissionerate of Land Revenue 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1176 





(2) 


നമ്പര്‍ എദ3-4142//2020. 2020 സെപ്റ്റംബര്‍ 3. 


കുന്നത്തൂര്‍ താലൂക്കില്‍ പടിഞ്ഞാറേ കല്ലട വില്ലേജില്‍ 
വലിയപാടം മുറിയില്‍ ബാബുഭവനം വീട്ടില്‍ രാജമ്മ, വി. 
17-7-2017-00 തീയതി മരണമടഞ്ഞതിനാല്‍ പരേതയുടെ പേരിലുള്ള 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി പരേതയുടെ മകന്‍ മോഹനന്‍ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്‌. ഈ അപേക്ഷയിന്‍മേല്‍ 
പടിഞ്ഞാറേ കല്ലട വില്ലേജാഫീസര്‍ മുഖാന്തിരം നടത്തിയ 
അന്വേഷണത്തിലും അവകാശ വിചാരണയിലൂം അയല്‍ 
സാക്ഷി മൊഴിയിലും മരണ സര്‍ട്ടിഫിക്കറ്റ്‌ (പ്രകാരവും 
രാജമ്മ, വി. 17-7-2017-ാം തീയതി മരണമടഞ്ഞതായും 
പരേതയുടെ അവകാശിയായി ചുവടെ ചേര്‍ക്കുന്നയാള്‍ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


പേര്‌ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
മോഹനന്‍ മകന്‍ 56 


പരേതയുടെ ഭര്‍ത്താവും മാതാപിതാക്കളും അവിവാഹിതനായ 
മകന്‍ ബാബുവും ജീവിച്ചിരിപ്പില്ല. മരണമടഞ്ഞ രാജമ്മ, വി.യുടെ 
നിയമാനുസൃത അവകാശി മകന്‍ മോഹനന്‍ മാത്രമാണെന്ന്‌ 
വിവരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം കുന്നത്തൂര്‍ തഹശീൽദാർ മുമ്പാകെ നേരിട്ട്‌ 
രേഖാമൂലം സമര്‍പ്പിക്കേണ്ടതാണ്‌. നിര്‍ദ്ദിഷ്ട സമയപരിധി 
കഴിഞ്ഞും തപാലിലൂും ലഭിക്കുന്ന അപേക്ഷകള്‍ പരിഗണി 
ക്കുന്നതല്ല. 


(3) 


നമ്പര്‍ ag)3-1593/2020. 2020 സെപ്റ്റംബര്‍ 4. 


കുന്നത്തൂര്‍ താലൂക്കില്‍ പടിഞ്ഞാറേ കല്ലട വില്ലേജില്‍ 
വലിയപാടം മുറിയില്‍ മണിമന്ദിരം വീട്ടില്‍ ദാമോധരന്‍, 
27-12-2019-00 തീയതി മരണമടഞ്ഞതിനാല്‍ പരേതന്റെ പേരിലുള്ള 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി പരേതന്റെ ഭാരൃ കഈസല്ൃ 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്‌. ഈ അപേക്ഷയിന്‍മേല്‍ 
പടിഞ്ഞാറേ കല്ലട വില്ലേജാഫീസര്‍ മുഖാന്തിരം നടത്തിയ 
അന്വേഷണത്തിലും അവകാശ വിചാരണയിലൂം അയല്‍ 
സാക്ഷി മൊഴിയിലും മരണ സര്‍ട്ടിഫിക്കറ്റ്‌ ര്രകാരവും 
ദാമോധരന്‍ 27-12-2019-90 തീയതി മരണമടഞ്ഞതായും 
പരേതന്റെ അവകാശികളായി ചുവടെ ചേർക്കുന്നവർ 
മാര്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കൌസല്യ ഭാര്യ 64 
2 സരസന്‍ മകന്‍ 39 
3 സജിനി മകള്‍ 38 
4 (്രിജിമോള്‍ മരണപ്പെട്ട മകന്‍ 
സന്തോഷിന്റെ ഭാര്യ a1 
5 പാര്‍വ്വതി 35 മകള്‍ 12 
6 ലക്ഷ്മി സന്തോഷ്‌ 8 


മമ 2 


(പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല.) 


102 


മരണമടഞ്ഞ ദാമോധരന്റെ നിയമാനുസൃത അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 6 വരെ കക്ഷികള്‍ ആണെന്ന്‌ വിവരിച്ച്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
കുന്നത്തൂര്‍ തഹശിീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ രേഖാമൂലം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. നിര്‍ദ്ദിഷ്ട സമയപരിധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന അപേക്ഷകള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ എ3-6415/2020. 2020 ഡിസംബര്‍ 23. 


കുന്നത്തൂര്‍ താലൂക്കില്‍ പടിഞ്ഞാറെ കല്ലട വില്ലേജില്‍ 
കോതപുരം മുറിയില്‍ തെക്കെ കടുവിനാല്‍ സിയോണ്‍ ഹൌസ്‌ 
വീട്ടില്‍ പാപ്പച്ചന്‍, 13-1-2019-00 തീയതി മരണമടഞ്ഞതിനാല്‍ 
പരേതന്റെ പേരിലുള്ള വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി പരേതന്റെ മകന്‍ 
ജോണ്‍സണ്‍ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്‌. ഈ അപേക്ഷ 
യിന്‍മേല്‍ പടിഞ്ഞാറേ കല്ലട വില്ലേജാഫീസര്‍ മുഖാന്തിരം 
നടത്തിയ അന്വേഷണത്തിലും അവകാശ വിചാരണയിലും 
അയല്‍ സാക്ഷി മൊഴിയിലും മരണ സര്‍ട്ടിഫിക്കറ്റ്‌ പ്രകാരവും 
പാപ്പച്ചന്‍ 13-1-2019-90 തീയതി മരണമടഞ്ഞതായും 
പരേതന്റെ അവകാശികളായി ചുവടെ ചേർക്കുന്നവർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ജോണ്‍സണ്‍, പി. കെ. മകന്‍ 59 
2 ജോളി ജോണ്‍ മകള്‍ 53 
3 സുനി ജോര്‍ജ്ജ്‌ 8 50 
4 പ്രിന്‍സ്‌, പി. കെ. മകന്‍ 48 


(പരേതന്റെ ഭാരൃയും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല.) 


മരണമടഞ്ഞ പാപ്പച്ചന്റെ നിയമാനുസൃത അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 4 വരെയുള്ള കക്ഷികള്‍ ആണെന്ന്‌ 
വിവരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ആയത്‌ ഈ 
പരസ്യം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം കുന്നത്തൂര്‍ തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ 
രേഖാമൂലം സമര്‍പ്പിക്കേണ്ടതാണ്‌. നിര്‍ദ്ദിഷ്ട സമയപരിധി 
കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന അപേക്ഷകള്‍ പരിഗണി 
ക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
കുന്നത്തൂര്‍. 


(പ്പ്‌) 


തഹശീല്‍ദാര്‍. 


Pathanapuram Taluk 
പരസ്യം 
(1) 


നമ്പര്‍ agas2-6099/2020. 2020 ഒക്ടോബര്‍ 22. 


പത്തനാപുരം താലൂക്കില്‍ പിടവൂര്‍ വില്ലേജില്‍ 
പഴഞ്ഞിക്കടവ്‌ എന്ന സ്ഥലത്ത്‌ അരവിന്ദവിലാസം വീട്ടില്‍ 
സോമരാജന്‍, പി. 6-9-2019-90 തീയതി മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ്‌. പരേതന്റെ പേരിലുള്ള കാനറാ ബാങ്കിന്റെ 
പിടവൂര്‍ ശാഖയിലെ തൂക പിന്‍വലിക്കുന്നതിന്‌ വേണ്ടി 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കണമെന്ന്‌ കാണിച്ച്‌ 
പരേതന്റെ മകന്‍ ആനന്ദകുമാര്‍, എസ്‌. സമര്‍പ്പിച്ച അപേക്ഷ 
യിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ പരേതന്റെ 
അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1177 





ക്രമ അവകാശികളുടെ മരണപ്പെട്ട കക്ഷി വയസ്‌ 
നമ്പര്‍ പേര്‍ മായുള്ള ബന്ധം 
1 സുശീല ഭാരൃ 55 
2 അരവിന്ദ കുമാര്‍ മകന്‍ 36 
3 ആനന്ദ കുമാര്‍ [ഴി 34 
4 അജയ കുമാര്‍ ട്ട 31 
പരേതന്റെ മാതാപിതാക്കള്‍, ജീവിച്ചിരിപ്പില്ല. ടി തുക 


കൈപ്പറ്റുന്നതിന്‌ 1, 2, 4, കക്ഷികള്‍ തങ്ങള്‍ക്കുള്ള അവകാശം 
ക്രമനമ്പര്‍ 3-90 കക്ഷി പേരില്‍ ഒഴിഞ്ഞുകൊടുത്തുകൊണ്ട്‌ 
രേഖാമൂലം മൊഴി നല്‍കിയിട്ടുണ്ട്‌. ആയതിനാല്‍ മേല്‍പ്പറഞ്ഞ 
1 മുതല്‍ 4 വരെ കക്ഷികള്‍ പരേതന്റെ അനന്തരാവകാശികളാ 
ണെന്നും പരേതന്റെ പേരില്‍ കാനറാ ബാങ്കിന്റെ പിടവൂര്‍ 
ശാഖയില്‍ നിക്ഷേപിച്ചിട്ടുള്ള തുക പിന്‍വലിക്കുന്നതിന്‌ 3-90 
കക്ഷിയായ ആനന്ദകുമാറിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാ 
ണെന്നും കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസും കേരള ഗസറ്റില്‍ 
ര്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം പത്തനാപുരം 
തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി രേഖകള്‍ സഹിതം 
ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണി 


ക്കുന്നതല്ല. 
6D 


(2) 


നമ്പര്‍ എന്‍2-6016/2020. 2020 ഒക്ടോബര്‍ 22. 


പത്തനാപുരം താലൂക്കില്‍ പത്തനാപുരം വില്ലേജില്‍ 
പാതിരിക്കല്‍ എന്ന സ്ഥലത്ത്‌ തോട്ടത്തില്‍ കാലായില്‍ വീട്ടില്‍ 
റോസമ്മ 1-11-2019-90 തീയതി മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്‌. 
പത്തനാപുരം എസ്‌. ബി. ഐ. യിലെ സ്വര്‍ണപണയം 
തിരിച്ചെടുക്കുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുവേണ്ടി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കണമെന്ന്‌ കാണിച്ച്‌ പരേതയുടെ 
മകള്‍ റിഞ്ചു അലക്സ്‌ സമര്‍പ്പിച്ച അപേക്ഷിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ പരേതയുടെ അനന്തരാവകാ 


ശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ അവകാശികളുടെ മരണപ്പെട്ട കക്ഷി വയസ്‌ 
നമ്പര്‍ പേര്‍ മായുള്ള ബന്ധം 

1 Ql. ജി. അലക്സാണ്ടര്‍ ഭര്‍ത്താവ്‌ 58 

2 നിമിത റോസ്‌ അലക്സ്‌ മകള്‍ 30 


3 റിഞ്ചു അലക്സ്‌ 29 


2 


പരേതയുടെ മാതാപിതാക്കള്‍, ജീവിച്ചിരിപ്പില്ല. 
ആയതിനാല്‍ (HAMAS 1 മുതല്‍ 3 വരെ കക്ഷികള്‍ 
പരേതയുടെ അനന്തരാവകാശികളാണെന്ന്‌ കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപ 
മുള്ളപക്ഷം ആയത്‌ ഈ പരസൃം കേരള ഗസറ്റില്‍ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം പത്തനാപുരം തഹശീല്‍ദാര്‍ 
മുമ്പാകെ നേരിട്ട്‌ ഹാജരായി രേഖകള്‍ സഹിതം ആക്ഷേപം 
ബോധിപ്പി ക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


Gaz. No. 7/2021/DTP (CLR). 


103 


(3) 


നമ്പര്‍ എന്‍2-6000/2020. 2020 ഒക്ടോബര്‍ 21. 


പത്തനാപുരം താലൂക്കില്‍ പട്ടാഴി വില്ലേജില്‍ 
പന്തപ്ലാവ്‌ എന്ന സ്ഥലത്ത്‌ ജോളി ഭവന്‍ വീട്ടില്‍ 
മറിയാമ്മ 3-4-2016-90 തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്‌. 
പത്തനാപുരം എസ്‌. ബി. ഐ. യില്‍ നിന്നുള്ള തുക 
പിന്‍വലിക്കുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കും വേണ്ടി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കണമെന്ന്‌ കാണിച്ച്‌ 
പരേതയുടെ മകന്‍ ജെസ്‌ മോന്‍ സമര്‍പ്പിച്ച അപേക്ഷ 
യിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ പരേതയുടെ 
അനന്തരാവകാശികളാണെന്ന്‌ അറിയുന്നു. 


ക്രമ അവകാശികളുടെ മരണപ്പെട്ട കക്ഷി വയസ്‌ 
നമ്പര്‍ പേര്‍ മായുള്ള ബന്ധം 

1 ജെസ്മോന്‍ മകന്‍ 52 

2 ജെസ്മോള്‍ മകള്‍ 51 

3 ജോളി കോശി ല്‍ 49 

4 ജോണ്‍സണ്‍ വര്‍ഗ്ഗീസ്‌ മകന്‍ 44 


പരേതയുടെ ഭര്‍ത്താവും മാതാപിതാക്കളും, ജീവിച്ചിരിപ്പില്ല. 
ആയതിനാല്‍ (HAMAS 1 മുതല്‍ 4 വരെ കക്ഷികള്‍ 
പരേതയുടെ അനന്തരാവകാശികളാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം കേരള ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
പത്തനാപുരം തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖകള്‍ സഹിതം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്‌. 
കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


No. N2-5999/2020. 22nd October 2020. 


Notice is hereby given to all whom it may concern 
that Annu Anna Vinoy, Melekulangara Veedu, 
Maruthamonbhagam, Thekkethery P. O., Pattazhy Village, 
Pathanapuram Taluk, Kollam District, Kerala State has 
feild an application before this office for the issuance of 
a legal heir ship certificate in respect of her husband 
Arun Rajan, who died on 1-9-2020. This certificate is 
requested is to produce before the concerned authorities 
of ICICI Bank, Infosys Branch Bangalore Electronic City 
Branch, SBI Ernakulam South branch, Ernakulam Kallore 
Provident Fund Office, Karnataka Motor Vehicle 
Department and for the cancellation of DD. No. 375452 
from the SBI Branch, Jerome Nagar, Kollam, so as to 
receive financial benefits in favour of the deceased. 
Enquiry conducted through the Village Officer, Pattazhy 
reveals that the undermentioned members are the legal 
heirs of the deceased. 


SCHEDULE 
Si. Name of the Relationship with 
No. legal heirs the deceased Age 
1 Annu Anna Vinoy Wife 30 
2 Yudika Rajan Daughter 1 
3 Girija Rajan Mother 50 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 





Father of deceased is not alive. SI. (3) filed consent 
statement relinquishing their claim in favour of SI. No. (1) 
and (2) for the above matters only. Therefore it is 
proposed to issue a legal heir ship Certificate in favour of 
the Sl. Nos. (1) and (2) for receiving the above said 
matters. Objections if any against the issuance of the 
said certificate should be filed in person before the 
Tahsildar, Pathanapuram within 30 days from the date of 
publication of this notice in the Kerala Government 
Gazette. Those sent by post or filed affter the stipulate 
time will not be considered. 


Taluk Office, (Sd.) 
Pathanapuram. Tahsildar. 
Punalur Taluk 
പരസ്യം 
() 
നമ്പര്‍ ജി2-ട269/2020. 2020 ഒക്ടോബര്‍ 9. 


പുനലൂര്‍ താലൂക്കില്‍ തിങ്കള്‍ക്കരിക്കം വില്ലേജില്‍ 
ആര്‍. പി. എല്‍. കോളനിയില്‍ ആര്‍. തിരുനാഥന്‍ 19-8-2020-90 
തീയതി മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്‌. ആശ്രിത നിയമന 
പദ്ധതി പ്രകാരമുള്ള ജോലിക്കും, ബാങ്ക്‌ സംബന്ധമായ 
ആവശ്യങ്ങള്‍ക്കും, മറ്റ്‌ ഇതര ആവശ്യങ്ങള്‍ക്കുമായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ ഭാര്യ 
കെ. കാളീദേവി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്നവര്‍ പരേതന്റെ അവകാശികളാണെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ മരണപ്പെട്ട കുക്ഷിയു വയസ്‌ 
നമ്പര്‍ പേര്‍ മായുള്ള ബന്ധം 

1 കാളീദേവി ഭാര്യ 33 

2 മിഥുന്‍ പ്രസാദ്‌ മകന്‍ 12 


3 തരുണ്‍ പ്രസാദ്‌ [ഴി 10 

പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ 
രണ്ടും മുന്നും കക്ഷികള്‍ മൈനറുകളും, ഒന്നാം കക്ഷിയുടെ 
സംരക്ഷണയിലൂമാണ്‌. ആയതിനാല്‍ ഒന്നു മുതല്‍ മുന്ന്‌ 
വരെ കക്ഷികള്‍ പരേതന്റെ അനന്തരാവകാശികളാണെന്ന്‌ 
കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപം ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള 
ഗസറ്റില്‍ (പസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം പുനലൂര്‍ 
തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട ഹാജരായി രേഖകള്‍ സഹിതം 
ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ e12-5273/2020. 2020 ഒക്ടോബര്‍ 9. 


പുനലൂര്‍ താലൂക്കില്‍ കരവാളൂര്‍ വില്ലേജില്‍ 
,്രദീപ്‌ ഭവനില്‍ എന്‍. വാസുദേവന്‍ നായര്‍ 6-11-2019-90 
തീയതി മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്‌. പരേതന്റെ ബാങ്ക: 
നിക്ഷേപം പിന്‍വലിക്കുന്നതിനും, മറ്റ്‌ ഇതര ആവശ്യങ്ങള്‍ 
ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കണമെന്ന്‌ 
കാണിച്ച്‌ പരേതന്റെ ഭാരൃ ശാന്തമ്മ സമര്‍പ്പിച്ച അപേക്ഷ 
യിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്നവര്‍ പരേതന്റെ 
അവകാശികളാണെന്നറിയുന്നു. 


104. 


1178 
ക്രമ അവകാശികളുടെ മരണപ്പെട്ട DAMM, വയസ്‌ 
നമ്പര്‍ പേര്‍ മായുള്ള ബന്ധം 
1 ശാന്തമ്മ ഭാര്യ 71 
2 പ്രീത, എസ്‌. മകള്‍ 48 
3 പ്രദീപ്‌, വി. മകന്‍ 46 


പരേതന്റെ മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. ആയതിനാല്‍ 
ഒന്നു മുതല്‍ മൂന്ന്‌ വരെ കക്ഷികള്‍ പരേതന്റെ അനന്തരാവ 
കാശികളാണെന്ന്‌ കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസറ്റില്‍ .പസിദ്ധപ്പെടുത്തി 


പുനലൂര്‍ തഹശീല്‍ദാര്‍ മുമ്പാകെ 


30 ദിവസത്തിനകം 
നേരിട്ട്‌ ഹാജരായി 


രേഖകള്‍ സഹിതം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്‌. 


കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 

താലൂക്കാഫീസ്‌, (പ്പ്‌) 
പുനലൂര്‍. തഹശീല്‍ദാര്‍. 





PATHANAMTHITTA DISTRICT 
Kozhencherry Taluk 


പരസ്യം 


() 


നമ്പര്‍ എ-6421/2020. 2020 ഒക്ടോബര്‍ 19. 


കോഴഞ്ചേരി താലൂക്കില്‍ പത്തനംതിട്ട വില്ലേജില്‍ 
പേട്ട്‌ മുറിയില്‍ അയ്യത്തുകാരന്‍ വീട്ടില്‍ ആയിഷാ ബീവി, എസ്‌. 
7-8-2020-ല്‍ മരണപ്പെട്ടതിനാല്‍ വിവിധ ആവശ്യങ്ങള്‍ക്കായി 
പരേതയുടെ പേരിലുള്ള ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
പരേതയുടെ ഭര്‍ത്താവ്‌ എം. അഹമ്മദ്‌ മീര സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ പത്തനംതിട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതന്റെ അവകാശികള്‍ താഴെ 


പറയുന്നവരാണെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 എം. അഹമ്മദ്‌ മീര ഭര്‍ത്താവ്‌ 91 
2 മൊഹബുബ്‌ അഹമ്മദ്‌ മീര മകന്‍ 54 
3 ഹസീന അഹമ്മദ്‌ മകള്‍ 54 


4 ഷെമീമ അജീഷ്‌ 47 


മമ 


പരേതയ്ക്ക്‌ മറ്റ്‌ അവകാശികള്‍ ആരും തന്നെ ഇല്ല 
എന്ന്‌ അന്വേഷണത്തില്‍ അറിവായിട്ടുള്ളതാണ്‌. ആകയാല്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാത്രമാണ്‌ പരേതയുടെ അവകാശികള്‍ എന്നു 
ള്ളതിന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ അനുവദിക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസ്യം കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം കോഴഞ്ചേരി തഹശീല്‍ദാര്‍ 
മുമ്പാകെ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 


കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 


ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


